48 


( 11 ) 


No , C2-3776 / 2021 . 


7th July 2021 . 


മേൽ പറഞ്ഞിരിക്കുന്നവരാണ് പരേതന്റെ അനന്തരാവകാശികൾ 
എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം കാഞ്ഞിരപ്പള്ളി തഹശീൽദാർക്ക് 
രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്ക് 

തപാലിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ശേഷമാ 


Notice is hereby given to all to whom it may 
concern that Varghese Kanjirathummoottil Skariah , 
Kanjirathummoottil House , Mammoodu P. O. , Madappally 
Village , Changanassery Taluk , Kottayam District , Kerala 
State has filed an application for legal heirship certificate 
in respect of the legal heir of his son , Albin Varghese , 
who expired on 10-1-2021 . The deceased was unmarried . 
Enquiry conducted through the Village Officer , Madappally 
Village reveals that the following person is the only legal 
heir of the deceased . 

. 


താലൂക്കാഫീസ് , 
കാഞ്ഞിരപ്പള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


IDUKKI DISTRICT 


Devikulam Taluk 


SCHEDULE 


പരസ്യം 


( 1 ) 


Age 


Name of the 
legal heir 


Relationship 
with the deceased 


നമ്പർ ജി3-3799 / 2021 . 


2021 ജൂലൈ 13 . 


Varghese Kanjirathummoottil 

Skariah Father 


56 


Objection if any against the issuance of legal 
heirship certificate to the above said person should be 
filed in person before the Tahsildar , Changanacherry 
within 30 days from the date of publication of this notice 
in the Kerala Government Gazatte . Objections sent by post 
or filed after the stipulated time will not be considered . 


ദേ വി കുളം താലൂക്കിൽ പള്ളി വാ സൽ വില്ലേ ജിൽ 
കുരോ പ്പള്ളി വീട്ടിൽ അമ്പഴച്ചാൽ , തോക്കു പാറ പി . ഒ . , 
പള്ളിവാസൽ റഫീക് രാജ് എന്നയാൾ 6-9-2019 -ാം തീയതിയിൽ 
മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ മരണാനന്തര ആനുകൂല്യങ്ങൾ 
ലഭിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി ഭാര്യ നസീമ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
പരേതന്റെ അന ന്ത രാവകാശികളായി താഴെ പറയുന്ന വർ 
മാത്രമാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


Taluk Office , , 
Changanasserry . 


( Sd . ) 
Tahsildar . 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


നസീമ 


43 


Kanjirappally Taluk 


ഭാര്യ 
മകൾ 


2 


ജാസ്മിൻ റഫീക് 


16 


3 


14 


പരസ്യം 


4 


13 


നമ്പർ സി2-567 / 2021 . 


2021 ജൂലെ 5 . 


മുഹമ്മദ് ഇബ്രാഹിം 

മകൻ 
മുഹമ്മദ് യാസിൻ 

( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
മേൽ പ്പ റഞ്ഞ വര മാതം ഉൾപ്പെടുത്തി ഒരു 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടങ്കിൽ 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവ സ ത്തി നക 

തഹശീൽ ദാര നേ രിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയപരിധിക്കുശേഷമോ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന യാതൊരുവിധ പരാതികളോ 
ആക്ഷേപങ്ങളോ സ്വീകരിക്കുന്നതല്ല . 


കാഞ്ഞിര പ്പള്ളി താലൂക്കിൽ മണി മല വില്ലേ ജിൽ 
പൊന്തൻ പുഴ പി . ഒ . - യിൽ 

ഇല വ നാ മു ക്ക് ടെ വീട്ടിൽ 
എ . കെ . ലൂക്കാ s / o ഇലവനാമുക്കട ലൂക്കാ കുര്യാക്കോസ് 
എന്നയാൾ 13-8-2018 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും 
വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കാണിച്ച് പത്തേന്റെ മകൻ 
റ്റിജോ കുര്യൻ , ഇലവനാമുക്കട വീട് , പൊന്തൻപുഴ പി . ഒ . 
സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ മണിമല വില്ലേജാഫീ സർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ എ . കെ . ലൂക്കാ s / o 
ഇലവനാമുക്കട ലൂക്കാ കുര്യാക്കോസ് എന്നയാൾ 13-8-2018 
മരണമടഞ്ഞതായും പരേതന്റെ അനന്തരാവകാശികൾ താഴെ 
പേര് ചേർത്തിട്ടുള്ളവർ മാത്രമാണെന്ന് അറിയുന്നു . 


ദേവി കുളം 


( 2 ) 


നമ്പർ ജി3-4023 / 2021 . 


2021 ജൂലൈ 13 . 


ക്രമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


1 


ഭാര്യ 


68 


ദേവികുളം താലൂക്കിൽ മൂന്നാർ വില്ലേജിൽ പാർവതി 
ഡിവിഷൻ , സെവൻമല എസ്റ്റേറ്റ് , മൂന്നാർ , മണികണ്ടൻ , എം . 
എന്നയാൾ 7-1-2019 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . 
പരേതന്റെ മരണാനന്തര ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും 
മറ്റാ വ ശ്യ ങ്ങൾക്കു മായി അ ന ന്ത രാവകാശ സർട്ടിഫിക്ക ക്കറ്റ് 
ലഭി ക്കു ന്ന തി നായി ഭാര്യ ഗാന്ധി മതി സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
പരേതന്റെ അനന്ത രാവകാശികളായി താഴെ പറയുന്ന വർ 
മാത്രമാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 


2 


മകൻ 


ത്രേസ്യാമ്മ ലൂക്കാ 
ലിജോ കുര്യൻ 
റ്റിജോ കുര്യൻ 
മെർലിൻ കുര്യൻ 


43 


3 


37 


33 


4 


മകൾ 


35 


422 


49 


പേര് 


പരേതനുമായുള്ള 


വയസ് 


( 4 ) 


കമ് 
നമ്പർ 


നമ്പർ ജി3-8333 / 2020 . 


ബന്ധം 


2021 ജൂലൈ 13 . 


1 


കൃഷ്ണമ്മാൾ 


മാതാവ് 


70 


2 


ഗാന്ധിമതി 


ഭാര്യ 


35 


3 


അശാങ്ക് 


മകൻ 


8 


4 


അജാത് 


7 


ദേ വി കുളം താലൂക്കിൽ കുഞ്ചി ത്തണ്ണി വില്ലേ ജിൽ 
പറമ്പിൽ വീട് , കുഞ്ചിത്തണ്ണി , മത്തായി ജോസഫ് എന്നയാൾ 
24-3-1974 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 
മ ര ണാ ന ന്ത ര ആ നു കൂ ല്യ ങ്ങൾ ലഭി ക്കു ന്ന തിനും 
മറ്റാ വ ശ്യ ങ്ങൾക്കു മായി അന ന്ത രാ വകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി ചെറുമകൻ ബേബി , പി . എം . സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
പരേതന്റെ അന ന്ത രാ വകാശികളായി താഴെ പറയുന്ന വർ 
മാത്രമാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 


> 


( പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് . ) 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


മേൽപ്പറഞ്ഞവരെ മാത്രം ഉൾപ്പെടുത്തി ഒരു അനന്തരാ 
വ കാശ സർട്ടി ഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവ സ ത്തി നക ദേവി കുളം തഹശീൽ ദാര നേരിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയപരിധിക്കുശേഷമോ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന യാതൊരുവിധ പരാതികളോ 
ആക്ഷേപങ്ങളോ സ്വീകരിക്കുന്നതല്ല . 


1 


49 


2 


48 


3 3 


3 


46 


3 3 


4 


43 


( 3 ) 


ജോസഫ് , പി . എം . 

ചെറുമകൻ 
ബേബി , പി . എം . 
സിബി , പി . എം . 
സിമിലി , പി . എം . 

ചെറുമകൾ 
മേൽപ്പറഞ്ഞവരെ മാത്രം ഉൾപ്പെടുത്തി ഒരു അനന്തരാ 
വകാശ സർട്ടി ഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവ സ ത്തി നകം ദേവികുളം തഹശീൽ ദാരെ നേരിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയപരിധിക്കുശേഷമോ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന യാതൊരുവിധ പരാതികളോ 
ആക്ഷേപങ്ങളോ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ ജി3-4119 / 2021 . 


2021 ജൂലൈ 13 . 


ദേവികുളം താലൂക്കിൽ മറ യൂർ വില്ലേ ജിൽ 139 | 6 , 
കോളനി റോഡ് , പെരി യ പ്പറ്റി തമ്പി രാജ് എന്ന യാൾ 
22-1-2021 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 
മര ണാ ന ത ര ആനു കൂ ല്യ ങ്ങ ൾ ലഭി ക്കു ന്ന തിനും മറ്റ് 
ആ വ ശ്യ ങ്ങൾക്കു മായി അന ന്ത രാ വകാശ സർട്ടിഫിക്കറ്റ് 
ലഭി ക്കു ന്ന തി നായി ഭാര്യ അമലി റോസി സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണ വും അവകാശ വിചാരണയും നടത്തിയതിൽ 
പരേതന്റെ അന ന്ത രാവകാശികളായി താഴെ പറ യു ന്ന വർ 
മാത്രമാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 


നമ്പർ ജി3-1905 / 2021 . 


2021 ജൂലൈ 13 . 


മ ര ണാ ന ന്ത ര 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ദേവി കുളം 

താലൂ ക്കിൽ മൂന്നാർ വില്ലേ ജിൽ 
ഈസ്റ്റ് ഡിവിഷൻ , ലക്ഷ്മി എസ്റ്റേറ്റ് , പളനിസാമി എന്നയാൾ 
26-12-2020 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ 

ആ നു കൂ ല്യ ങ്ങൾ ലഭി ക്കു ന്ന തിനും മറ്റ് 
ആവ ശ്യ ങ്ങൾക്കു മായി അ ന ന്ത രാ വകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കുന്നതിനായി ഭാര്യ മീന സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ പരേതന്റെ അനന്തരാ 
വകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്ന് 
അറിവായിരിക്കുന്നു . 


നമ്പർ 


ബന്ധം 


1 


അമലി റോസി 


ഭാര്യ 


63 


2 


ടി . സാംരാജ് 


മകൻ 


42 


3 


മകൾ 


41 


പേര് 


വയസ് 


എയ്ഞ്ചലിൻ സമാധാനം 
ചാർളസ് ഡയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


4 


മകൻ 


39 


1 


മീന 


ഭാര്യ 


55 


5 


ടി . ആരോൺ 


36 


2 


പി . മണി 


മകൻ 


28 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


3 


മഹാരാജ 


26 


മേൽപ്പറഞ്ഞവരെ മാത്രം ഉൾപ്പെടുത്തി ഒരു അനന്തരാ 
വകാശ സർട്ടി ഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവ സ ത്തി നകം ദേവി കുളം 

തഹശീൽ ദാര നേരിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയപരിധിക്കുശേഷമോ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന യാതൊരുവിധ പരാതികളോ 
ആക്ഷേപങ്ങളോ സ്വീകരിക്കുന്നതല്ല . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
മേൽപ്പറഞ്ഞവരെ മാത്രം ഉൾപ്പെടുത്തി ഒരു അനന്ത രാ 
വ കാശ സർട്ടി ഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവ സ ത്തി ന കം ദേവി കുളം തഹശീൽദാരെ നേരിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയപരിധിക്കുശേഷമോ 
തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന യാതൊരുവിധ പരാതികളോ 
ആക്ഷേപങ്ങളോ സ്വീകരിക്കുന്നതല്ല . 


Gaz . No. 33 / 2021 / DTP ( CLR - Supplement ) . 


423 


50 


( 6 ) 


നമ്പർ ജി3-3816 / 2021 . 


2021 ജൂലൈ 13 . 


ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ള വരാണ് 
പരേ തന്റെ അനന്ത രാ വ കാ ശി കളെന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല . 


ദേവികുളം താലൂക്കിൽ കെ . ഡി . എച്ച് . വില്ലേജിൽ , 
കുറ്റിയാർ ഡിവിഷൻ , മാട്ടുപ്പെട്ടി എസ്റ്റേറ്റ് , മാട്ടുപ്പെട്ടി പി . ഒ . , 
ജോൺ എന്നയാൾ 1-11-2014 -ാം തീയതിയിൽ മരണപ്പെട്ടിട്ടു 
ള്ള താ ണ് . പരേ തന്റെ മര ണാ ന ത ര ആ നു കൂ ല്യ ങ്ങ ൾ 
ലഭിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി മകൻ നാഗേന്ദ്രൻ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്ന വർ 
മാത്രമാണുള്ളതെന്ന് അറിവായിരിക്കുന്നു . 


( 2 ) 


നമ്പർ ബി3-7372 / 2021 . 


2021 ജൂലൈ 12 . 


കമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


ഉടുമ്പൻചോല താലൂക്കിൽ പാമ്പാടും പാറ വില്ലേജിൽ 
മുണ്ടി യെ രുമ കര യിൽ ബ്ലോക്ക് നമ്പർ 997 വീട്ടിൽ 
ഹുസൈൻ ഷാജി 5-2 -2021 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . 
പരേതന്റെ ഭാര്യ സീനത്ത് ബീവി പരേതന്റെ പിൻതുടർച്ചാ 
അവകാശികളെ നിർണ്ണയിക്കു ന്നതിന് അനന്ത രാ വകാശ 
സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടു ണ്ട് . അതിൻപ്രകാരം 
ബന്ധ പ്പെട്ട വില്ലേജാഫീസർ 

മു ഖന് 
നടത്തിയതിൽ താഴെപ്പറയുന്നവരാണ് പരേതന്റെ അനന്തരാ 
വകാശികളെന്ന് കാണുന്നു . 


നമ്പർ 


1 


ധനലക്ഷ്മി 


ഭാര്യ 


63 


അന്വഷണം 


2 


കറുപ്പസ്വാമി 


മകൻ 


38 


3 


രാമർ 


35 


നാഗേന്ദ്രൻ 


31 


പേര് 


പരേതനുമായുള്ള 


വയസ് 


3 


ക്രമ 
നമ്പർ 


ബന്ധം 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


1 


സീനത്ത് ബീവി 


ഭാര്യ 


46 


2 


23 


3 


20 


3 


4 


18 


മേൽപ്പറഞ്ഞവരെ മാത്രം ഉൾപ്പെടുത്തി ഒരു അനന്തരാ 
വ കാശ സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെ ങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ 
ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവ സ ത്തി നകം 

ദേവി കുളം 

തഹശീൽ ദാരെ നേരിട്ട് 
ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത സമയപരിധിക്കുശേഷമോ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന യാതൊരുവിധ പരാതികളോ 
ആക്ഷേപങ്ങളോ സ്വീകരിക്കുന്നതല്ല . 


ഹസീന , എസ് . 

മകൾ 
അനീഷ , എസ് . 
അനസ് , എസ് . 

മകൻ 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പരേ തന്റെ അ ന ന്ത രാ വ കാ ശി കളെന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ദേവികുളം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Udumbanchola Taluk 


( 3 ) 


നമ്പർ ബി3-7467 / 2021 . 


പരസ്യം 


2021 ജൂലൈ 12 . 


( 1 ) 


നമ്പർ ബി3-7795 / 2021 . 


2021 ജൂലൈ 12 . 


ഉടു മ്പൻ ചോല താലൂക്കിൽ ചക്കു പള്ളം വില്ലേജിൽ 
ചക്കുപള്ളം കരയിൽ മണിമന്ദിരത്തിൽ രാജു , എം . 1-10-2020 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതന്റെ ഭാര്യ സെൽവി രാജു 
പരേതന്റെ പിൻതുടർച്ചാവകാശികളെ നിർണ്ണയിക്കുന്നതിന് 
അനന്ത രാവകാശ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട് . 
അതിൻ പ്രകാരം ബന്ധ പ്പെട്ട വില്ലേജാഫീസർ മുഖ ന 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവരാണ് പരേതന്റെ 
അനന്തരാവകാശികളെന്ന് കാണുന്നു . 


ഉടു മ്പൻചോല താലൂക്കിൽ ചക്കു പള്ളം വില്ലേജിൽ 
ചക്കു പള്ളം കരയിൽ ചെറുകുന്നേൽ വീട്ടിൽ സുകുമാരൻ 
20-5 -2021 - ൽ മരണ മടഞ്ഞിട്ടുള്ള താണ് . പരേതന്റെ ഭാര്യ 
പുഷ് പി കു മാരി പരേ തന്റെ പിൻ തു ടർച്ചാവ കാ ശി കളെ 
നിർണ്ണയിക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട് . അതിൻപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവരാണ് 
പരേതന്റെ അനന്തരാവകാശികളെന്ന് കാണുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


പേര് 


പരേതനുമായുള്ള 


വയസ് 


1 


55 


ക്രമ 
നമ്പർ 


ഭാര്യ 
മകൾ 


ബന്ധം 


2 


30 


പുഷ്പകുമാരി 
ഗംഗാ സുകുമാരൻ 
യമുന സുകുമാരൻ 
ആതിര സുകുമാരൻ 


3 


30 


1 


46 


3 


സെൽവി രാജു 
സോഫിയ രാജു 


ഭാര്യ 
മകൾ 


4 


28 


2 


23 


3 3 


3 


രാധിക , എം . ആർ . 


25 


33 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


424 


Salim A. 


Digitally signed by Salim A 
Date : 2021.09.25 14:30:20 
+ 05'30 ' 


